Regn . No. KERBIL / 2012 / 45073 
- dated 5 - 9 - 2012 with RNI 
| Reg. No. KL /TV ( N )/634/ 2018 - 20 


കേരള സർക്കാർ 
Government of Kerala 

2019 


सत्यमेव जयते 


91 


IT 


GOVERNO 


കേര 


ാർ 


ള സർക്ക 
NMENT OF 


F KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 8 


തിരുവനന്തപുരം, 

ചൊവ്വ 


നമ്പർ 


2019 ഒക്ടോബർ 8 
- 8th October 2019 

1195 കന്നി 22 
22nd Kanni 1195 
1941 ആശ്വിനം 16 
16th Aswina 1941 


Vol. VIII 


No . 


Thiruvananthapuram , 

Tuesday 


PART III 
Commissionerate of Land Revenue 


8th OCT. 2019 ] 


COMMISSIONERATE OF LAND REVENUE 


9028 


| (2 ) 


നമ്പർ സി1- 2019 / 1257/ 9 / 100. 

- 2019 ആഗസ്റ്റ് 3. 
- ആലത്തൂർ താലൂക്കിൽ കിഴക്ക ഞ്ചേരി- 2 വില്ലേജിൽ 
ഇളവംപാടം പുന്നപപ്പാടംഹുസൈൻ മൻസിലിൽ ഉമ്മഹാനി 
എന്നവർ 20 - 10 - 2018 -ാം തീയതി മരണപ്പെട്ടിരിക്കുന്നു. ടിയാളുടെ 
അനന്തരാവകാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതിനുവേണ്ടി മകൻ 

സൈജു ദീൻ, പി . എച്ച്. സമർപ്പിച്ച അപേക്ഷ യിൻമേൽ 
ബന്ധ പ്പെട്ട വില്ലേജാഫീ സർ മുഖാന്തിരം അന്വേഷണം 
നട ത്തി യ തിൽ താഴെ പറ യു ന്ന വരാണ് പരേതയുടെ 
അനന്തരാവകാശികളെന്ന് അറിവായിരിക്കുന്നു. 


Chittur Taluk 

പരസ്യം 
നമ്പർ സി2 - 2019 / 6434 / 9/ 200 . 

- 2019 ആഗസ്റ്റ് 1. 
ചിറ്റൂർ താലൂക്ക്, തെക്കേ ദേ ശം വില്ലേജ്, ലത 
w / o പഴ ണി മല , കുറ്റിപ്പ ള്ളം , പാറക്കാൽ, നല്ലേ പ്പി ള്ളി , 
തേക്കേദേശം, പാലക്കാട് എന്നവർ 25- 2- 2019 - ന് മരണപ്പെട്ടു . 
ടിയാളുടെ അ ന പ രാ വകാശ സർട്ടിഫിക്കറ്റ് വിവിധ 
ആവശ്യങ്ങൾക്കായി ഹാജരാക്കുന്നതിനുവേണ്ടി പരേതയുടെ 
മകൻ നകുൽ സമർപ്പിച്ച അപേക്ഷയിൻമേൽ അന്വേഷണം 
നടത്തിയതിൽ താഴെ പറയുന്നവരാണ് അവകാശികളെന്ന് 
അറിവായിരിക്കുന്നു. 


പേര് 


ക്രമ 
നമ്പർ 


പരേതയുമായുള്ള വയസ് 

ബന്ധം 


പേര് 


ക്രമ 
നമ്പർ 


മരണപ്പെട്ടവരുമായുള്ള വയസ് 

ബന്ധം 


- 


26 


ഉമ്മുൽ ഫതിൽ 

മകൾ 
താഹിറ 
അബ്ദുൾ കാദർ, പി . എച്ച്. മകൻ 
കിബിന്നിയ 

മകൾ 
ബൾക്കീസ് 
ഹക്കീം 

മകൻ 
ഷിഹാബുദീൻ 
സെജുദീൻ 


സുനിൽ, കെ . പി. മകൻ 

നകുൽ, കെ . പി . 
- മേൽ പ്രകാരം അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും പരാതിയുള്ളപക്ഷം ആയത് ഈ പരസ്യം 
ഗസറ്റിൽ പ്രസി ദ്ധീ ക രിച്ച് 30 ദിവ സ ത്തി നകം ഈ 
ആഫീസിൽ നേരിട്ട് ഹാജ രായി സമർപ്പിക്കേണ്ട താ ണ് . 
താമസിച്ചോ തപാലിലോ ലഭിക്കുന്ന പരാതികൾ യാതൊരു 
കാരണവശാലും സ്വീകരിക്കുന്നതല്ല. 


- മേൽപ്പറ ഞ്ഞവരച്ചേർത്ത് ഒരു അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപം 
ഉണ്ടെങ്കിൽ ആയത് ഈ പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തി 
30 ദിവസത്തിനകം നേരിൽ ബോധിപ്പിക്കേണ്ടതാണ്. നിശ്ചിത 
സമയത്തിനുശേഷവും തപാൽമാർഗ്ഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ല . 


താലൂക്കാഫീസ്, 
ചിറ്റൂർ. 


( ഒപ്പ്) 
തഹശീൽദാർ, 


Mannarkkad Taluk 


തിരുത്തൽ പരസ്യം 


- (1) 


നമ്പർ സി1- 2018 / 10179 / 9 / 100 . 

2019 ആഗസ്റ്റ് 3. 
ആലത്തൂർ താലൂക്കിൽ ആലത്തൂർ വില്ലേജിൽ 
സ്വവാബ് നഗർ, മുഹമ്മദ് മൻസിലിൽ മുഹമ്മദ്കുട്ടി എന്നയാൾ 
7 - 9 - 2011 -ാം തീയതി മരണപ്പെട്ടിരിക്കുന്നു . ടിയാന്റെ 
അ ന ന്തരാവകാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതിനു വേണ്ടി 
മകൾ സെമി സമർപ്പിച്ച അപേക്ഷ യിൻ മേൽ ബന്ധപ്പെട്ട 
വില്ലേജാഫീസർ മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ 
താഴെ പറയുന്നവരാണ് പരേതന്റെ അനന്തരാവകാശികളെന്ന് 
അറിവായിരിക്കുന്നു. 
കമ പേര് 

പരേതനുമായുള്ള വയസ് 
നമ്പർ 

ബന്ധം 


നമ്പർ സി1 - 3867 / 9 /300/ 2019. 

2019 സെപ്റ്റംബർ 2. 
16 - 7 - 2019 -ാം തീയതിയിലെ കേരള ഗസറ്റ് നമ്പർ 29 
( വാല്യം 3, ഭാഗം III) കമ്മീഷണറേറ്റ് ഓഫ് ലാന്റ് റവന്യൂ 
വിഭാഗത്തിൽ പേജ് നമ്പർ 6515 - ൽ ക്രമനമ്പർ (4) പ്രകാരം 
- പസി ദ്ധീക രി ച്ചിട്ടുള്ള മേൽ ന മ്പർ പരസ്യ ത്തിൽ 

അ ന ത രാ വ കാ ശി ക ളിൽ രണ്ടോ മ താ യി ചേർത്തിട്ടുള്ള 
- ബിബിൻ സി. വർഗ്ഗീസിന് പരേതയുമായുള്ള ബന്ധം “മകൾ 
എന്നത് " മകൻ എന്ന് തിരുത്തി വായിക്കേണ്ടതാണ്. 


സെമി 


മകൾ 


ഷംല 


- 


സജിത 


-- മേൽപ്പറ ഞ്ഞ വരച്ചേർത്ത് ഒരു അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപം 
ഉണ്ടെങ്കിൽ ആയത് ഈ പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തി 
30 ദിവസത്തിനകം നേരിൽ ബോധിപ്പിക്കേണ്ടതാണ്. നിശ്ചിത 
സമയത്തിനു ശേഷവും തപാൽമാർ ഗ്ഗ വും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ല. 


നമ്പർ സി1- 3538/ 9/ 300 / 2019. 

2019 സെപ്റ്റംബർ 2. 
16 - 7 - 2019 -ാം തീയ തിയിലെ കേരള ഗ സ റ്റ് 
നമ്പർ 29 ( വാല്യം 3, ഭാഗം III) കമ്മീ ഷ ണ റേറ്റ് ഓഫ് 
ലാന്റ് റവന്യൂ വിഭാ ഗ ത്തിൽ പേജ് നമ്പർ 6514 - ൽ 
ക്രമ നമ്പർ ( 1) പ്രകാരം പ്രസിദ്ധീകരിച്ചിട്ടുള്ള മേൽനമ്പർ 
പരസ്യത്തിൽ വീട്ടുപേര് " കൊണ്ടിച്ചാൽ വളപ്പിൽ എന്നത് 
" കൊണ്ടച്ചാൻ വളപ്പിൽ എന്ന് തിരുത്തി വായിക്കേണ്ടതാണ്. 


താലൂക്കാഫീസ്, 
ആലത്തൂർ. 


( ഒപ്പ്) 

താലൂക്കാഫീസ്, 
തഹശീൽദാർ. മണ്ണാർക്കാട്. 

- 144 


( ഒപ്പ്) 
തഹശീൽദാർ. 


